Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കമ 


w 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 13 
13th April 2021 

1196 മീനം 30 
30th Meenam 1196 


നമ്പർ 


15 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ചൈതം 23 
23rd Chaithra 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


13th APRIL 2021 ) 


COMMISSIONERATE OF LAND REVENUE 


2928 


നമ്പർ സി2-2020 / 8392 / 9 / 200 . 

2020 ഡിസംബർ 17 . 
ചിറ്റൂർ താലൂക്ക് , അയിലൂർ വില്ലേജ് , കാർത്ത്യായനി 
w / o ചാമായി ( ലേറ്റ് ) ലാവണ്യ ഹൗസ് , അയലൂർ , പാലക്കാട് 
എന്നവർ 27-1-2014 - ന് മരണപ്പെട്ടു . ടിയാളുടെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് വിവിധ ആവശ്യങ്ങൾക്കായി ഹാജരാക്കു 
ന്നതിനുവേണ്ടി പരേതയുടെ മകൻ ഉദയൻ , സി . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


മേൽപ്പറഞ്ഞവരാണ് പരേതരുടെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ ഡി3-20207603 9/300 . 


2020 നവംബർ 27 . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


മരണപ്പെട്ടവരുമായുള്ള 

ബന്ധം 


1 


മകൻ 


58 


2 


സുരേഷ് , സി . 
പ്രസാദ് , സി . 
ഉദയൻ , സി . 


56 


മണ്ണാർക്കാട് താലൂക്കിൽ കോട്ടോപ്പാടം -1 വില്ലേജിൽ 
മുഹ മ്മ ദാലി , പി . s / o മുഹ മ്മദ് , പടി ഞ്ഞാ റ ൻ വീട് , 
തിരുവിഴാംകുന്ന് പി . ഒ . എന്നയാൾ മരണപ്പെട്ടു വെന്നും 
ആശ്രിതനിയമനത്തിന് ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ മകൻ മുഹമ്മദ് നിഷാദ് , പി . എന്നയാൾ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ കോട്ടോപ്പാടം -1 വില്ലേജ് ഓഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ മുഹമ്മദാലി , പി . എന്നയാൾ 
8-10-2020 - ന് മരണപ്പെട്ടിട്ടുള്ളതായും പരേതന്റെ അവകാശി 
ക ളായി 

പറ യു ന്ന വർ മാതമാണു ള്ള തന്നും 
അറിവായിരിക്കുന്നു . 


3 


52 


4 


58 


5 


21 


താ ഴ 


6 


ലതിക , ആർ . പി . 

മരുമകൾ 
അക്ഷയ് , എസ് . 

മകന്റെ മകൻ 
അഞ്ജന , എസ് . 

മകന്റെ മകൾ 
രേഷ്മ പരേതയായ മകളുടെ 

മകൾ 
രോഹിത് 

മകൻ 


16 


7 


26 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


8 


24 


>> 


1 


68 


2 


47 


30 


ഈ 


3 


31 


മേൽ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസി ദ്ധീ ക രിച്ച് ദിവ സ ത്തി നകം 
ആഫീസിൽ നേരിട്ട് ഹാജരായി സമർപ്പിക്കേണ്ട താ ണ് . 
താമസിച്ചോ തപാലിലോ ലഭിക്കുന്ന പരാതികൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


4 


28 


നബീസ , പി . 

മാതാവ് 
മൈമൂന 

ഭാര്യ 
ശബ്ന ഷമീർ 

മകൾ 
മുഹമ്മദ് നിഷാദ് , പി . 

മകൻ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ചിറ്റൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Mannarkkad Taluk 


( 3 ) 


പരസ്യം 


( 1 ) 


നമ്പർ ഡി3-2020744591300 . 


2020 നവംബർ 30 . 


മണ്ണാർക്കാട് താലൂക്കിൽ കള്ളമല വില്ലേജിൽ ബീക്കുട്ടി 
മുതൽ അഞ്ച് പേർ പൂക്കോട്ടിൽ വീട് , ഓടപ്പെട്ടി , ജെല്ലിപ്പാറ പി . ഒ . 
എന്നവർ സബ് രജിസ്ട്രാർ ഓഫീസ് , അഗളിയിൽ സമർപ്പിക്കു 
ന്ന തി നായി അവ കാശ സർട്ടി ഫിക്ക റ്റി നായി സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ അഗളി വില്ലേജ് ഓഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ അപേക്ഷകരുടെ പിതാവ് കാദർ s / o മമ്മി , 
പൂക്കോട്ടിൽ വീട് , ഒമ്മ ല , ജെല്ലിപ്പാറ പി . ഒ . എന്നയാൾ 
2-1-1996 - നും , അപേക്ഷകരുടെ മാതാവ് ഫാത്തിമ w / o കാദർ , 
പൂക്കോട്ടിൽ വീട് , ഒമ്മല , ജെല്ലിപ്പാറ , പി . ഒ . എന്ന വർ 
2-5 - 2014 - നും മരണപ്പെട്ടിട്ടുള്ള താണെന്നും അറിയുന്നു . 
പരേ തരുടെ അ വ കാ ശി ക ളാ യി താഴെ പറ യു ന്ന വർ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ ഡി3-2020 / 7735 / 9 / 300 . 

2020 ഡിസംബർ 2 . 
മണ്ണാർക്കാട് താലൂക്കിൽ കുമരമ്പത്തൂർ വില്ലേജിൽ മാനു 
s / o അയ്യപ്പൻ , ചോലയിൽ വീട് , വട്ടമ്പലം , കുമരമ്പത്തൂർ പി . ഒ . 
എന്നയാൾ മരണപ്പെട്ടുവെന്നും ബാങ്കിൽ ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തരണമെന്നും 
ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ ലീല എന്ന വർ 
സമർപ്പിച്ച അപേക്ഷയിൻ മേൽ കുമ ര മ്പ ത്തൂർ വില്ലേജ് 
ഓഫീസർവഴി അന്വേഷണം നടത്തിയതിൽ മാനു എന്നയാൾ 
17 - 7 - 2020 - ന് 

മ ര ണ പ്പെട്ടിട്ടു ള്ള തായും പരേ തന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


1 


ലീല 


ഭാര്യ 


58 


2 


മകൾ 


38 


ശ്രീജ ശ്രീജിത്ത് 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതരുമായുള്ള 

ബന്ധം 


3 


ഷീജ അനീഷ് 


31 


> 


1 


മകൾ 


64 


ബീക്കുട്ടി 
ഖദീജ 


2 


60 


3 


58 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


സൈനബ് 
അബ്ദുറഹ്മാൻ 
മുഹമ്മദാലി 


4 


മകൻ 


55 


5 


52 


144 


13th APRIL 2021 ) 


COMMISSIONERATE OF LAND REVENUE 


2929 


( 4 ) 


( 6 ) 


നമ്പർ ഡി3-2020 / 7734 / 9 / 300 . 


2020 ഡിസംബർ 2 . 


നമ്പർ ഡി3-2020 654119300 . 


2020 നവംബർ 30 . 


മണ്ണാർക്കാട് താലൂക്കിൽ തച്ച നാട്ടുകര -2 വില്ലേജിൽ 
കേശവൻ നായർ , കെ . കെ . s / o കുഞ്ഞൻ നായർ , ലക്ഷ്മി 
നിലയം , ചെത്തല്ലൂർ പി . ഒ . എന്നവർ മരണപ്പെട്ടുവെന്നും 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേ തന്റെ ഭാര്യ ആന ന്ദ വല്ലി , കെ . എന്ന വർ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ തച്ചനാട്ടുകര -2 വില്ലേജ് ഓഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ കേശവൻ നായർ , കെ . കെ . 
എന്നയാൾ 22-10-2020 - ന് മരണപ്പെട്ടിട്ടുള്ളതായും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


മണ്ണാർക്കാട് താലൂക്കിൽ മണ്ണാർക്കാട് -1 വില്ലേജിൽ 
ഹംസ , പി . s / o മൊയ്തീൻ , പനച്ചിക്കൽ വീട് , പെരിഞ്ചോളം , 
ബൈപാസ് റോഡ് , മണ്ണാർക്കാട് പി . ഒ . എന്നയാൾ മരണ 
പ്പെട്ടുവെന്നും ഇൻഷ്വറൻസ് ആവശ്യത്തിന് ഹാജരാക്കു 
ന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണ 
മെന്നും ആവശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ സഫിയ 
എന്നവർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ മണ്ണാർക്കാട് -1 വില്ലേജ് 
ഓ ഫീ സർവഴി അന്വേഷണം നടത്തിയതിൽ ഹ 
എന്നയാൾ 24-12-2018 - ന് മരണപ്പെട്ടിട്ടുള്ളതായും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


സ് , പി . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


1 


സഫിയ 


ഭാര്യ 


58 


2 


റിയാസ് , പി . എച്ച് . 


മകൻ 


37 


1 


68 


ഭാര്യ 


ആനന്ദവല്ലി , കെ . 
ജയലക്ഷ്മി കേശവൻ നായർ 


3 


മകൾ 


നിഖില 


മകൾ 


2 


33 


39 


4 


29 


3 


അരുൺ ഗോപാൽ കേശവൻ 


മകൻ 


37 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നിജില , പി . എച്ച് . 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ ഡി3-2020,714 19300 . 


2020 നവംബർ 27 . 


നമ്പർ ഡി3-20207446 9 1300 . 


2020 നവംബർ 30 . 


കർ ത്ത് , 


മണ്ണാർക്കാട് താലൂക്കിൽ അ ല ന ലൂർ -3 വില്ലേ ജിൽ 
മുഹ മ്മ ദാ ലി s / o ചേക്കപ്പ് ( L ) ചേരി യാ ടൻ വീട് , 
എടത്തനാട്ടുകര പി . ഒ . എന്നയാൾ മര ണ പ്പെട്ടു വെന്നും 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ മകൻ യാക്കൂബ് , സി . എം . എന്നയാൾ സമർപ്പിച്ച 
അപേക്ഷ യിൻ മേൽ അല ന ല്ലൂർ -3 വില്ലേ ജാ ഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ മുഹമ്മദാലി എന്നയാൾ 19-9-2020 - ന് 
മരണപ്പെട്ടിട്ടുള്ളതായും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


മണ്ണാർക്കാട് താലൂക്കിൽ പുതൂർ വില്ലേജിൽ സന്തോഷ് കുമാർ 
s / o കൃഷ്ണൻ 

ക ള ത്തിൽ പുത്തൻ കോ ട് , 
പുതൂർ പി . ഒ . എന്നയാൾ മരണപ്പെട്ടു വെന്നും വിവിധ 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ അമ്മ ഭവാനികുഞ്ഞമ്മ , മകൻ സഞ്ജയ് സന്തോഷ് 
എന്നിവർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ പുതൂർ വില്ലേജ് 
ഓഫീസർവഴി അന്വേഷണം നടത്തിയതിൽ സന്തോഷ് കുമാർ 
എന്നയാൾ 20-11-2019 - ന് മരണപ്പെട്ടിട്ടുള്ളതായും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


കമ 
നമ്പർ 


ബന്ധം 


1 


73 


1 


സഫിയ 


ഭാര്യ 


54 


2 


വനജ 


42 


3 


2 


യാക്കൂബ് , സി . എം . 


മകൻ 


36 


21 


3 


അക്ബറലി , സി . എം . 


34 


> 


ഭവാനികുഞ്ഞമ്മ 

മാതാവ് 

രണ്ടാം ഭാര്യ 
സഞ്ജയ് സന്തോഷ് ആദ്യ ഭാര്യ 

( മഞ്ജുഷ രാജൻ ) യിലെ മകൻ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


4 


സീനത്ത് 


മകൾ 


32 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
മണ്ണാർക്കാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ണ 


145 


